Reg . No. KL/ TV (N )/12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI ] Trivandrum , Friday, 


24th April 1981 

[No. 311 
4th Vaisakha 1903 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries & Ports ( Transport B ) Department 

DECLARATION 
No. 907 / TB2 /81/ T ,F & P . 

Dated , Trivandrum , 7th April 1981 . 
S.R.O. No. 481/81. - Whereas in exercise of the powers conferred by 
clause (1 ) of article 258 of the Constitution of India , the President has in 
Notification No. 2 /4 /63/Judl. II dated 31-5-1963, entrusted the Government 
of Kerala with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (21 of 1962) in relation to the 
acquisition of lands for the purpose of the Union in the State of Kerala; 

And, whereas, under subsection (4 ) of section 19 of the said Act, the 
Government of Kerala have directed that in view of the urgency of the case 
the provisions of section 5 of the said Act shall not apply to thesaid lands 
specified in the schedule below ; 

And whereas the Government of Kerala are satisfied that the said lands 
have to be acquired for a public purpose; 

Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the schedule below and 
measuring 0.0849 hectare be the same, a little more or less, are needed 
for a public purpose, to wit for the formation of OS. 34/79 in connection with 
the doubling of rail track between Olavakkot and Shornur and under section 
7 of the said Act, direct the Special Tahsildar for Land Acquisition 
(Railways), Ottapalam to take order for the acquisition of the said lands. 
Further, under subsection (1 ) of section 19 of the said Act, the Government 
direct that the Collector may take possession of the lands on th : cxpiry of 
fifteen days from the date of publication of the notice mentioned in sub 
section (1 ) of section 9 of the said Act. 

33 /1433 /B 


2 


A plan ofthe lands is kept in the office of the Special Tahsildar Land 
Acquisition (Railways), Ottapalam ard may be inspected at any time during 
office hours. 

SCHEDULE 
District Palghat. 

Taluk - Ottapalam . 
Village - Vaniamkulam II 

Desom - Trangali 
O.S. 34/79 

( The extent given is approximate ) 
Sl. No. Sy . No.ard Sub division No. Classification 

Extent in 

Hectare 
Old 

Necu 
31/3B 31/4 DCW 

0.0122 
2 36B / 1 36B/ 8 DCW 

0.0040 
36B/ 2 36B / 2 DCW 

0.0040 
36B /3 36B / 9 DCW 

0.0040 
36B /4 36B / 10 

DCW 

0.0081 
36B /5 36B /5 

DCW 

0.0121 
7 36B / 6 36B/6 DCW 

0.0081 
8 36B / 7 36B/ 7 · DCW 

0.0162 
9 32B 32B / 2 SCW 

0.0081 
10 37B / 2 37B / 3 DCW 

0.0081 


Total 


0.0849 


Explanatory Note 
(This is not part of the notification , but is intended to bring out the 
general purport) 

President of India has in Notification No. 2 /4 /1963 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of Central Government in the State, and it 
appears to the State Government that the lands mentioned in the schedule it 
above is nccded for a public purpose viz . doubling of rail track between 
Olavakkot & ShoranurRailway stations. 

This declaration is intended for the above purpose. 

ng mu... mm.18 481/81.- Ondows 7 comessa) 258-0 . BOM2C2OB . 
(1) -3 . umºw.ogelo modoys crow ?. 30630. Omlewowej omulwado 
1963 C00 31-0. m70007w1021 2/4/63 joujob II ng MMJ) 011122 ° eroon IM . 
( പകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വിലയ 
6065jeszmm m .mm wej 1961-oel Gangmºleos381° 

g 00 " 
( 1962-6e121) [ 1090029 CA mudan01onda alamelo CAOS MANO 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കയാലും ; 


3 


പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പുപ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെപട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയ്ക്ക് ബാധകമാകു 
ന്നതല്ല എന്ന് കേരള സർക്കാർ നിർദ്ദേശിക്കയാലും ; 

(പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്നു കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും ; 
ഇപ്പോൾ , അതിനാൽ, കേരള സർക്കാർ പ്രസ്തുത ആക്ററ് 6 -ാം 

വകുപ്പ 
( പകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.0849 ഹെക്ടർ വിസ്തീർണ 
ത്തിൽ അൽപ്പം 

കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് ഒലവക്കോടിനും ഷൊർണ്ണൂറിനും ഇടക്കുളള റെയിൽ 
പ്പാത ഇരട്ടിപ്പിക്കുന്നതു സംബന്ധിച്ച് ഒ, എസ്. 34/79 നിർമ്മിക്കുന്നതിന 
ആവശ്യമുണ്ടെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും പ്രസ്തുത ആക്ററ് 7 -ാം 
വകുപ്പു പ്രകാരം ഒററപ്പാലം റെയിൽവേ (ലാൻറ് അക്വിസിഷൻ) സ്പെഷ്യൽ 
തഹസിൽദാരോട് പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവ് 
വാങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . മാത്രമല്ല പ്രസ്തുത ആക്ററ് 19 -ാം 
വകുപ്പ് (1 ) -ാം ഉപവകുപ്പ് പ്രകാരം സർക്കാർ , പ്രസ്തുത ആക്ററ് 9 -ാം 
വകുപ്പ് (1) റാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് പ്രസിദ്ധപ്പെടു 
ത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ കളക്ററർക്ക് 
( പസ്തുത 

കൈവശപ്പെടുത്താവുന്നതാണെന്ന് നിർദ്ദേശിക്കുക യു 
ചെയ്യുന്നു . 

പ്രസ്തുത സ്ഥലത്തിന്റെ ഒരു പാൻ ഒററപ്പാലം റെയിൽവേ ലാൻറ 
അക്വിസിഷൻ സ്പെഷ്യൽ തഹസീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും 
ആഫീസ് സമയത്ത്എപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാവുന്നതു 
മാകുന്നു . 


ഭൂമി 


പട്ടിക 


പുതിയത 


ജില്ല - പാലക്കാട് 

താലൂക്ക്- ഒറ്റപ്പാലം 
വില്ലേജ്_വാണിയംകുളംII 

ദേശം - തുങ്ങാലി 
ഒ , എസ്. 34/79 
(സുമാർ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
കമനമ്പർ സർവ്വ നമ്പരും സബ് 

ഇനം 

വിസ്തീർണ്ണം 
ഡിവിഷൻ നംമ്പരും 

ഹെക്ടറിൽ 
പഴയത 
31/ 3 ബി 3114. 

ഡി സി ഡബ്ളിയു 0.0122 
36 ബി / 1 36 ബാ / 8 

0.0040 
36 ബി12 36 ബി 12 

0.0040 
36 ബി / 3 36 ബി 19 

0.0040 
36 ബി ( 4 36 ബി 10 

0.0081 
36 ബി 15 36 ബി 5 

15 

| 0.0121 
7 36 ബി ( 36 ബി / 6 

0 , 0091 
8 36 ബി 36 ബി 17 

0.0162 
9 

32 ബി 32 ബി 2 എസ് സി ഡബ്ളിയു 0. 0081 
10 

37 ബി 2 37 ബി /3 ഡി സി ഡബ്ളിയു 0.0081 


3 


53 


ാ 


ആകെ 


0.0849 


4 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിൻറ ഭാഗമല്ല. എന്നാൽ പൊതു ഉദ്ദേശം 
വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി 

ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് ഒലവക്കോട 
റയിൽവേ സ്റേറഷനും ഷൊർണ്ണൂർ റെയിൽവേ സ്റേറഷനും ഇടയ്ക്കുളള 
റെയിൽൽ 

പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് സംസ്ഥാന 
സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ഉദ്ദേശം നിറവേറ്റുന്നതിനുവേണ്ടിയാണ് ഈ പ്രഖ്യാപനം. 


By order of theGovernor, 

P. SANKARAN NAIR , 
Additional Secretary. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM 1981. 


(b) . in sub-rule (a) of rule 430, in the fourth paragraph , for the 
words with a twenty paise revenue stamp" , the words , figures and brackets 
“ with a revenue stamp as required by section 3 of the Indian Stamp Act, 
1899 (Central Act 2 of 1899 ) read with article 53 of Schedule 1 thereof" 
shall be substituted . 

(c) in Appendix 8 in item (h ) of Note 2 of item (30 ) for the words 
figures and letters with a 10 p . stamp" the words, figures and brackets with 
stamp as required by section 3 of the Indian Stamp Act , 1899 (Central Act 
2 of 1899) read with article 53 of Schedule 1 thereof ” shall be substituted 

By order of the Governor, 

P. NAMAŞIVAYAM 

Additional Secretary , 
Explanatory Note 
( This note is not part of the amendment, but is intended to indicate its 
general purport). 

According to the existing instructions and as required under Section 3. 
read with item 53 of schedule I of Indian Stamp Act, 1899 (2 of 1899) if 
the sum exceeds Rs. 20 the receipt will be duly stamped by the payee with 
a 20 paise Revenge Stamp. Hence, the amendment for incorporating the 
relative provisions in Codes. 
To 

The AccountantGeneral, Kerala, Trivandrum . 
The Director of Treasuries, Trivandrum . 
The Director of Technical Education , Trivandrum . 
All Departments ( All Sections) of the Secretariat. 
All Heads of Departments and Offices. 
The Secretary , Kerala Public Service Commission , ( with C.L) 
The Registrar, High Court of Kerala Ernakulam 
The Registrar, University of Kerala /Calicut/Cochin 
The Registrar, Kerala Agricultural University, 

Trichur 
The Advocate General, Ernakulam 
The Secretary , Kerala State Electricity Board , 

Trivandrum 
The General Manager, Kerala State Road Transport 

Corporation , Trivandrum 
The Secretary to the Governor 
All Private Secretaries to the Chief Minister and other Ministers. 
The Stenographers to the Chief Secretary and Additional Chief 

Secretaries. 


99 


3 


9 


9 ) 


Reg. No.KL / TV (X )/12 


Government of Kerala 

1981 


Para 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


24th July 1981 


Vol. XXVI] Trivandrum , Friday , 


[No. 588 


2nd Sravana 1903 


GOVERNMENT OF KERALA 


General Administration (Misc.) Department 


NOTIFICATION 


No. 84435 /M1/81/GAD . 

Dated , Trivandrum , 24th July, 1981. 
Government are pleased to declare Saturday the 1st August 1981 also 
as a Public Holiday in connection with Id -ul- fitr (Ramzan ). 


By order of the Governor, 


T. CYRIL GEORGE , 

Under Secretary . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 
33/2781/MC. 


Reg . No. KL / TV (N )/12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI] Trivandrum, Friday, 


24th July 1981 

( No. 586 
2nd Sravana 1903 (Saka ) 


1961 - ലെ കേരളാ സ്ഥലമെടുപ്പ് ആക്റ് 

: (1962- ലെ 21 -ാം ആക്ററ്) 

9 ( 5 -ാം വകുപ്പ് പ്രകാരമുളള നോട്ടീസ് 
B -358/81 . 

1981 ജൂലായ്10 . 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുള്ളതും, 1961 - ലെ കേരളാ 
സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) പ്രകാരം ഒരു പൊതുക്കാ 
ര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശി 
ക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നല്കിയിരിക്കുന്നു . പ്രസ്തുത ഭൂമി 
യിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത ഏജൻറ് മൂലമോ 
താഴെ പറയുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും ഹാജരാകുകയും ഭൂമി 
യിൽ അവരോരോരുത്തർക്കുമുള്ള അവകാശബന്ധങ്ങളെസംബന്ധിച്ചിടത്തോളം 
നഷ്ടപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ തുകയും വിവരങ്ങളും 
ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവുകളെ സംബന്ധിച്ച് വല്ല 
ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്നു കാണിച്ചുകൊണ്ട് പ്രസ്താവന 
ചെയ്യുകയും, അവരോഅവരുടെഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സ്റേറററു 
മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്.- അവകാശബന്ധമുളളവർ നൗഷട പ്രതിഫലത്തിനു തേർച്ചചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ അങ്ങിനെ 
തേർച്ചചെയ്യാൻ വീഴ്ചചെയ്യുകയോ ചെയ്യുന്നപക്ഷം അവരുടെ 
അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയക്കുന്ന സംഗ 
തിയിൽ കോടതി വിധിച്ചു കൊടുക്കേണ്ടതുക യാതൊരു സംഗതി 
യിലും ആക്ററ്11-ാം വകുപ്പു പ്രകാരം കളക്ടർ വിധിച്ചുകൊടു 

ക്കുന്നതുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
33/2771 /B . 


DOROOCAM m ?w072 , nowoso, muºne013 . - 29-7-1981 does coro) 
10.30 cmlcaº med4600100cou mu LDJODS33 ° 6 °antos1Jobmanu90308 
DjMunn, 

ഭൂമിയുടെവിവരണം 

wley - 80 212-39 . 
melanº - Home.189. 

oleja - 000001.00 120 6000 ° . 
സർവ്വേ നമ്പർ 

വിവരണം 

on mum18m 

ആർ 
134/5A - 31 പുരയിടം 

01.20 
2 134 /5A -29 

02.40 
3 134 /5A - 26 

07.70 
134 /5A -23 

05.15 
134 /5A - 20 

02.26 
6 134 /5A - 14 

01.55 
7 134 /5A- 16 

03.10 
8 134 /5B3 

04.73 
9 134 /5A8 

07.85 
10 134 /5A5 

04.75 
11 134 /5A2 

10.00 
(Sd.) 
Special Tahsildar, 

(LA ) Railways, Alleppey. 
NOTICES 


. 


9 ) 


93 


99 


UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION Act, 1961 

(ACT 21 of 1962) 
Notice is hereby given that the Government intend to take possession 
of the lands mentioned in the list below , which are required for a public 
purpose under the Kerala Land Acquisition Act, 1961 (Act 21 of 1962). All 
persons interested in the lands are required to appear in person or by authors 
ised agent, on the date, time and place noted below and to state put in a 
statement in writing signed by themselves or their agents showing the nature 
of their respective interests in the land and the amount and particulars of 
their claim to compensation for such interests in the lands and their 
objections, if any to the measurements made under section 8 of the Act. 
NOTE . - If the persons interested refuse to make a claim , to compen 

sation or omit without sufficient reasons, to make such claim , 
the amount to be awarded by the Court, in the event of a refer 
ence being made to it on application made by them shall in 
no case exceed the amount awarded by the Collector under 
section 11 of the Act. 


അവരോ 


താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ പറ ഞ്ഞിട്ടുള്ളതും, 1961 - ലെ കേരളാ 
സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) ( പകാരം ഒരു പൊതു 
ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺ 
മെൻറ് ഉദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
പ്രസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധി 
കൃത ഏജൻറു മൂലമോതാഴെ പറയുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും 
ഹാജരാകുകയും, ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങ 
ളുടെ സ്വഭാവവുംഭൂമിയിൽ അങ്ങനെയുളള അവകാശ ബന്ധങ്ങൾ സംബന്ധി 
ച്ചിടത്തോളം നഷ്ട പ്രതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ തുകയും വിവ 
രങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് 
വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചു കൊണ്ട് ( പസ്താ 
വന ചെയ്യുകയും, 

അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു 
സ്റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന 

അവരോട് ആവശ്യ 
പ്പെടുന്നു . 
കുറിപ്പ്: -അവകാശബന്ധമുളളവർ നഷ്ട പതിഫലത്തിന 

തർച്ച 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
അങ്ങനെ തേർച്ച ചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്നപക്ഷം 
അവരുടെഅപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയക്കുന്ന 
സംഗതിയിൽ കോടതി വിധിച്ചു കൊടുംക്കേണ്ടതുക യാതൊരു 
സംഗതിയിലും ആക്റ് 

11 -ാം വകുപ്പു 

പകാരം കളക്ററർ 
വിധിച്ചുകൊടുക്കുന്നതുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 

(1) 
No. B1-1107/ 80 . 

20th July 1981 . 
Date, time and place of appearance:-)0 3-9-1981 at 

11 a . m . 
before the Special Tahsildar (LA ) Railways, Trichur-3 . 

Particulars of lands 

(Block No. 190 ) 

District - Trichur 
Taluk - Talappilly. 

Village - Minalur. 
Survey No. Description 

Extent , 

in hectare 
296/2 

0.0069 
298 /2-4 

0.0164 


Dry 


Total 


0.0233 


4 


(2 ) 
No. E2-164 / 80 , 

22nd July 1981 . 
Date , time and place of appearance. - On 17-9-1981 at 11 a.m. before 
the Special Talsildar, (LA) Railways, Trichur. 

Particulars of land 

( Block No. 172 ) 

District- Trichur. 
Talk - Mukundapuram . 

Village - Kizhakkummuri. 
Survey No. Description 

Extent in 

hectare 
1178/1-5 

0.0189 
1178 | 4-6 

0.0035 


Dry 


3 


Total 


0.0224 


(Sd.) 
Special Tahsildar, 
(LA) Railways, 

Trichur- 3 . 


1961 ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ററിലെ 6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
A. 516/81 . 

1981ജൂലൈ18 . 
താഴെ പറയുന്ന സർവെ നമ്പർകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവെ നടത്ത 
ണമെന്ന് ഗവൺമെൻറു നിർദ്ദേശിച്ചിരിക്കുകയാൽ ഈ വില്ലേജിൽ സർവ്വ 
(പ്രവർത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെപറഞ്ഞ വില്ലേ 
ജിലെ താഴെപറയുന്ന സർവെ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യു 
ന്നതാണെന്നും 1961 - ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച് 
ആക്ററിലെ 6 (1) -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
പറഞ്ഞ ഭൂമികളുടെഉളളിലേ വാ അവയോടു ചേർന്നോ സ്ഥിതിചെയ്യുന്ന 
രജിസ്റർ ചെയ്ത ഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊ 
രാളെയും നേരിട്ടോ ഏജൻറു മുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന സർവ്വേ 
യരുടെ അടുത്തു ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ച് കൊടുക്കുന്നതിനും 
അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാതു സമയം 
ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വണ്ടി 

ഇതിനാൽ 
കൊളളുന്നു . 


താഴെ 


ക്ഷണിച്ചു 


5 


. പ്രസ്തുത ആക്റ്ററിലെ 62) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം മേൽ 
പറഞ്ഞ ഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ് ; 

പസ്തുത ആക്ടിലെ 6 (3)-ാം വകുപ്പ്- ( പകാരം രജിസ്ററർ ചെയ്ത 
എല്ലാ കൈവശക്കാരും ; 

( എ ) : സർവ്വ ചെയ്യുന്നതിനു വേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആവ 
ശ്യമു ണ്ടായേക്കാവുന്ന വല്ലമരങ്ങളോകുററിക്കാടുകളോ, വേലികളോ നിൽക്കുന്ന 
വിളകളോ, അഥവാ സാരവത്തായ മററു തടസ്സങ്ങളോ 15 ദിവസത്തിനകം 
മുറിച്ചു കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്തു അതിരുകളോ മററു 
ലെനുകളോ വെടിപ്പാക്കണമെന്നും 

( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും നിയോഗിച്ച് 
അതതു സമയം ആവശ്യമായേക്കാവുന്ന സമയത്തെ ക്കും കാലത്തേക്കും തൊഴിലാ 
ളികളെ ഏർപ്പെടുത്തണമെന്നും 

( സി ) , അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണമെന്നും മററു 
( പകാരത്തിൽ പ്രസ്തുത ആക് അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയ്ക്ക് നൽകണ 
മെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

- മേൽപറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള 
ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുക 
യാണെങ്കിൽ ജോലി കൂലിപ്പണിക്കാരെകൊണ്ട് ചെയ്യിക്കുന്നതും ആയതിൻറ 
ചെലവ് ആക്ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ 
ചെയ്തിട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്നും വസൂലാക്കു 
ന്നതുമാണ്. 

ഭൂമിയുടെ വിശദവിവരങ്ങൾ 
ജില്ല : പാലക്കാട്, 

വില്ലേജ : പറളി 1 . 
താലൂക്ക്: പാലക്കാട്. 

ദേശം: കിണാവല്ലൂർ, 
സർവ്വേ നമ്പരുകൾ : 182A, 183, 184, 7 , 6 . 

( Sd.) 
Special Tahsildar, 
Land Acquisition (Railways) , 

Ottapalam . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 


Reg . No. KL /TV (N ) /12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


. 24th July 1981 


Vol. XXVI] Trivandrum , Friday, 


[ No. 589 


2nd Sravana 1903 


കേരള സർക്കാർ 


ധനകാര്യ (എസ്ററാബ്ലിഷ്മെൻറ്- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 29 298 / എസ്ററാ.സി. 5 / 81 / ധന. 


തിരുവനന്തപുരം, 
തീയതി, 1981 ജൂലൈ 16. 


1 . 

എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ പിറവം കേന്ദ്രമാക്കി 
ഈ വിജ്ഞാപനം ഗവൺമെൻറു ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി പതിനഞ്ചു 
ദിവസത്തിനുശേഷം സർക്കാർ നിശ്ചയിക്കുന്ന തീയതി മുതൽ പുതിയ ഒരു 
സബ് ട്രഷറി പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. 
2 , 

താഴെപ്പറയുന്ന പഞ്ചായത്തുകൾ ഈ ട്രഷറിയുടെ അധികാരപരിധിയിൽ 
വരുന്നതാണ്. 


1 , 


2 . 


3 , 
4 . 


പിറവം പഞ്ചായത്ത് 
ഇടയ്ക്കാട്ടുവയൽ പഞ്ചായത്ത്, 
പാമ്പാക്കുട പഞ്ചായത്ത 
മണീട് പഞ്ചായത്ത 
രാമമംഗലം. പഞ്ചായത്ത 


5 . 


പെൻഷൻ, സേവിംഗ്സ് ബാങ്ക് മുതലായ എല്ലാവിധ പണമിടപാടുകളും 
ഈ ടഷറി കൗണ്ടർ മുഖേന നടത്തുന്നതാണ്. 


33 /2782 / MC 


- 3 . പിറവം സബ് ട്രഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതി മുതൽരണ്ടാം 
ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്ന പഞ്ചായത്ത് അതിർത്തികളിലെ , പണ് 
മിടപാടുകൾ പ്രസ്തുത ടഷറി മുഖേന നടത്തുന്നതാണ്. മുദപ്പിതങ്ങൾ , 
സ്ററാമ്പുകൾ , കറുപ്പ്, ഗഞ്ചാവ് മുതലായവയും വിൽപ്പനയ്ക്കുളള ഫാറ 
ങ്ങളും ഈ ട്രഷറിയിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ് കൂടാതെ ടഷറി 
കോഡ് 1 -ാം വാല്യം 157- ഉം 158 -ാം ചട്ടങ്ങൾ അനുസരിച്ച് ഡിപ്പാർട്ടുമെന്റ 
കാഷം ചെസ്ററും മററ് വിലപിടിപ്പുള്ള സാധനങ്ങളും പുതിയ സബ് ട്രഷറി 
യിൽ സൂക്ഷിക്കുവാൻ സ്വീകരിക്കുന്നതാണ്. മേൽ വിവരിച്ച പദേശാ 
തിർത്തിക്കുള്ളിൽ സർക്കാരിൽ നിന്നും ലഭിക്കുവാനുള്ള പണം ബന്ധപ്പെട്ട 
മേലധികാരികളുടെ പ്രത്യേകാനുമതി കുടാതെ പിറവം സബ് ട്രഷറിയിൽ 
നിന്നല്ലാതെ മറെറാരു ടഷറിയിൽനിന്നും നൽകുന്നതല്ല . 

4. ഈ മേഖലയിലെ പേഴ്സണൽ ഡിപ്പോസിററ് , ലോക്കൽഫണ്ട് ഡിപ്പോ 
സിററ്, ജുഡീഷ്യൽ ഡിപ്പോസിററ് മുതലായ അക്കൗണ്ടുകൾ അതാത് അഡ്മി 
നിസ്ട്രേറ്റർമാർക്ക് ഇപ്പോൾ ഇടപാടുകൾ നടന്നുവരുന്ന ട്രഷറികളുമായി 
തുടർന്നു നടത്താവുന്നതും അക്കൗണ്ടന്റ് ജനറലിന്റെ അനുമതി ലഭിക്കുന്ന . 
മുറയ്ക്ക് പിറവം [ടഷറിയിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെതന്നെ 
വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും മററും പേരിലുളള 

ടഷറി 
സേവിംഗ്സ് ബാങ്ക്നിക്ഷേപങ്ങൾ അവരവരുടെ താൽപ്പര്യാനുസരണം പിറവം 
സബ് ട്രഷറിയിലേക്ക് നിയമാനുസരണം മാററുന്നതുവരെഇപ്പോൾ ഇടപാടുകൾ 
നടന്നുവരുന്ന ട്രഷറികൾ 

മുഖേന തന്നെ തുടർന്നു നടത്താവുന്നതാണ്. 
ഈ പ്രദേശങ്ങളിലെ മണിയോർഡർ ഒഴിച്ചുളള പെൻഷൻ വിതരണവും പിറവം 
സബ് ട്രഷറിയിലേക്ക് നിയമാനുസരണം മാററുന്നതുവരെ പഴയതുപോലെതന്നെ 
തുടരുന്നതാണ്. എന്നാൽ മണിയോർഡർ പെൻഷൻ പിറവം സബ് ട്രഷറി 
തുറന്നുപവർത്തിക്കുന്ന തീയതിമുതൽതന്നെ അവിടേക്ക് മാററപ്പെടുന്നതാണ്. 

5 . പിറവം സബ് ട്രഷറിയുടെഅധികാരപരിധിയിൽപ്പെടാത്ത സ്ഥാപന 
ങ്ങൾക്ക് ഈ ട്രഷറിയുമായി ഇടപാട് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് സർക്കാ 
രിൽനിന്നോ സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള ഉദ്യോഗസ്ഥൻമാരിൽനിന്നോ 
(പത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെ ആജ്ഞാനുസരണം, 
എസ്. പത്മകുമാർ, 
ധനകാര്യവകുപ്പു സെകട്ടറി. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1981 


